| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


ഡി 


t 


LONTENT OF KELUA 


ലാകുന്ന ഭക 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th March 2010 
| 2010 മാർച്ച് 9 
18th Phalguna 1931 
1931 ഫാൽഗുനം 18 


- | 


MID 


വാല്യം 55 | 


നമ്പർ 


ജോർജ്ജ് തോമസ്, 
ഹർജിക്കാർ ഭാഗം അഡ്വക്കേറ്റ്. 


8 - 12 - 2009. 


ബഹുമാനപ്പെട്ട പറവൂർ മുൻസിഫ് കോടതി മുമ്പാകെ 


സക്സഷൻ ഒ. പി . നമ്പർ 7 / 2009 


ഇരിങ്ങാലക്കുട സബ് കോടതി 

| I. P . 19/ 2006 
| I. A . 4983/ 2009 


ഹർജിക്കാർ: 


പറവൂർ താലൂക്ക്, കോട്ടുവള്ളി വില്ലേജ്, 
കിഴക്കേപം കരയിൽ 
പൂശാരിപ്പടി ഭാഗത്ത്, ജ്യോത്സന 
വീട്ടിൽ താമസം തെലോത്ത് 
തങ്കപ്പൻപിള്ള മകൻ 57 വയസ്സ് സുധാകരൻ. 
2. ടി വില്ലേജ്, ടി കരയിൽ ടി വീട്ടിൽ 

സുധാകരൻ മകൻ 

26 വയസ്സ് രജീഷ്. 
3. ടി വില്ലേജ്, ടി കരയിൽ ടി വീട്ടിൽ 

സുധാകരന്റെ മകൾ മൈനർ 15 വയസ്സ് 
എൽ. ജ്യോതിക്കുവേണ്ടി പിതാവ് സുധാകരൻ. 


ഹർജിക്കാരൻ - തൃശ്ശൂർ താലൂക്ക്, ചെമ്പൂക്കാവ് വില്ലേജ്, 

കിഴക്കേ അങ്ങാടിയിൽ ആറും ബസ്സാറിൽ 
സ്ഥാപി ത മായ കർമ്മ ല മാത കുറീസ് 
( പി . ) ലിമിറ്റഡ് തൃശ്ശൂരിനു വേണ്ടി 

ചെയർമാൻ കെ . എം . ജിയോ. 
എതിർ കക്ഷികൾ - 
1. മുകുന്ദപുരം താലൂക്ക്, പരിയാരം വില്ലേജ് ദേശത്ത് 
കല്ലുവിള വീട്ടിൽ പോസ്റ്റിൻ @ പോസ്റ്റിനോസ് മകൻ 
ജോബി. 


2. തൃശ്ശൂർ താലൂക്ക്, പുത്തൂർ വില്ലേജ്, പൊണ്ണൂക്കര 

ദേശത്ത് ചിറയത്ത് കോനിക്കര അന്തോണി മകൻ 
ജോൺസൻ. 


എതിർകക്ഷി: ഇല്ല . 


3. മേപ്പടി ദേശത്ത് ചിറയത്ത് കോനിക്കര ജോൺ ഭാര്യ 

പിയ . 


- സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത് 

1 -ാം ഹർജിക്കാരന്റെ ഭാര്യയും 2 - 3 -ം ഹർജിക്കാരുടെ 
മാതാ വു മായ മരിച്ചു പോയ പി . കെ . ലളിതാംബികയ്ക്ക് 
ദി കാത്തലിക് സിറിയൻ ബാങ്ക് ലിമിറ്റഡിന്റെ ഗിരി ന ഗർ 
ശാഖയിൽ ഉണ്ടായിരുന്ന ഡെപ്പോസിറ്റുകളെ സംബന്ധിച്ച് ഒരു 
സക്സ് സ ഷൻ സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് ആവ ശ്യ പ്പെട്ട് 
ബോധിപ്പിച്ചിട്ടുള്ള ഹർജി 18 - 5 - 2010 -ാം തീയതിക്ക് വിചാരണ 
വച്ചിട്ടുള്ളതും ടി സംഗതിയിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം അന്നേദിവസം പകൽ 11 മണിക്ക് ബഹു മാ നപ്പെട്ട 
കോടതി മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കാത്ത പക്ഷം ഹർജി 
വിചാരണ ചെയ്തു തീർപ്പു കൽപ്പിക്കുന്നതാണെന്ന വിവരം 
ഇതിനാൽ തെര്യപ്പെടുത്തി കൊള്ളുന്നു . 


പരസ്യം 
1955 - ലെ ഇൻസോൾവെൻസി ആക്ട് 19 (2 ) വകുപ്പ് 
പകാ രം ഹർജി ക്കാ രൻ ടിയാനെ പാപ്പ രാ യി ഉത്ത ര വ് 
പാസ്സാക്കുവാൻ ഈ കോടതിയിൽ മേൽനമ്പരായി ഹർജി 

ബോധിപ്പിച്ച് 2010 മാർച്ച് 27 -ാം തീയതിയിലേക്ക് വിചാരണയ്ക്ക് 
- വച്ചിട്ടുള്ളതായി ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


പി. കെ . ശശികുമാർ, 
ഹർജിക്കാരൻ ഭാഗം അഡ്വക്കേറ്റ്. 


17 - 12 - 2009 . 


